Reg. No.KC /TV (N )/ 12 


Government of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


5th September 1984 
Vol. XXIX ] Trivandrum ,Wednesday, 

[No. 782 
14th Bhadra 1906 


GOVERNMENT OF KERALA 
Labour ( E ) Department 

NOTIFICATION 
G.O.Rt. No. 1181/84/LBR . Dated , Trivandrum , 4th September , 1984 . 

S.R.O. No. 1049/84: - In exercise of the powers conferred by clause (b ) 
of sub -section (1) of section 3 of the Minimum Wages Act, 1948 (Central 
Act XI of 1948 ) read with sub -section (2) of section 5 thereof, the Government 
of Kerala having considered the advice of the Committee appointed under 
clause (a ) of sub-section (1 ) of section 5 of the said Act and also the advice 
of the Minimum Wages Advisory Board constituted under section 7 of the 
said Act, and in supersession of Notification No. 15441/H1/68/ LSWD dated 
the 26th November, 1969, hereby revise and fix the minimum rates of wages 
payable to the classes of employees employed in the employment in Beedi and 
Cigar Industry in the State of Kerala as specified in the Schedule hereto 
annexed and fix the 10th day of September, 1984 as the date on which the 
rates shall come into force. 

SCHEDULE ( uşlah ) 
ബീഡി വ്യവസായത്തിൽ മിനിമം വേതനം പുതുക്കുന്നത് 
( 1) ബീഡി തെറുപ്പ 

1000 mlwna 12 001 
( 2 ) ബീഡി ലേബിളിംഗും പാക്കിംഗും 
(29 ) mul.clo cemj7g7.chº : 

100 Colm 
100 Gnjwº801mjcaros GOJQ09 ammº 7 60m : 


13 nt. 


99107 


14 രൂപ . 


18 ഏപ് 


( ബി ) 

ഡബിൾ ലേബിളിംഗ് 
1 0 0 പേയ്ക്കിന് 

100 പേയ്ക്കിനുമേൽ പേയ്ക്ക് ഒന്നിന് 8 പൈസ . 
നോട്ട്_ഒരു പേയ്ക്ക് എന്നത് 20 കെട്ടുകൾ അടങ്ങിയതാണ്. 20 കെട്ടുകളിൽ 

അധികമുളള പേയ്ക്കുകളാണെങ്കിൽ അധികമുള ഓരോ 1 0 
കെട്ടിനും 

3 പെസ് വീതം അധികം കൂലി കൊടുക്കേണ്ടതാണ്. 
2 , . ബീഡി വ്യവസായത്തിൽ കുറഞ്ഞ കൂലി നിശ്ചയിക്കുന്നത് 
(1) . ബണ്ടിംഗ്. 

18 രൂപ ദിവസ ശമ്പളം) 
(പുകയില അരിക്കൽ, പൊടിക്കൽ, 

ഉണക്കൽ, കലർത്തൽ) - 
( 2 ) ബീഡി ചായ്ക്കൽ( തട്ടിൽ ഒതുക്കൽ) : 17 രൂപ. 

ബീഡി ഉണക്കൽ (കൂട്ടിൽ വെക്കൽ) 
ബണ്ടിലിംഗ് ( ചാക്ക്ബണ്ടിലിംഗ്) 17 രൂപ 
മാസ ശമ്പളക്കാർ: 
( എ ) ഗ്രൂപ്പ് 1 

അക്കൗണ്ടൻറ 
( 2) - കാഷ്യർ 
സ്റേറാർ കീപ്പർ 

540 രൂപ മാസശമ്പളം 
ഫോർമാൻ 
( ബി ) . ഗ്രൂപ്പ് 2 

ചെക്കർ 
മേസ്തി 
ക്ലാർക്ക് 

: 45 0 രൂപ മാസശമ്പളം 
സറെറനോ ടൈപ്പിസ്റ് 

ഡവർ 
( സി ) . ഗ്രൂപ്പ് 3 
( 1 ) 

ക്ലീനർ 
( 2 ) പൺ 
( 3 ) അററൻഡർ 

360 രൂപ മാസശമ്പള 
വാച്ച്മാൻ 
ചുരുട്ട് ( സിഗാർ) വ്യവസായത്തിൽ കുറഞ്ഞ കൂലി. പുതുക്കുന്നത് 
( 1 ) ഉളളാട്ടില 

1 000 ചുരുട്ടിന് 6 രൂപ 7 0 പൈസ . 
(2) - മേലാട്ടില 1000 ചുരുട്ടിന് 13 രൂപ 30 പൈസ. 
ചുരുട്ട് ( സിഗാർ) വ്യവസായത്തിൽ കുറഞ്ഞ കൂലി നിശ്ചയിക്കുന്നത് 
•(1) ലേബിളിംഗും പാക്കിംഗും 
2000, കെട്ടുവരെഓരോ 10 കെട്ടിനും 

8 പൈസ . 
2000 - ൽ കൂടുതൽ ചെയ്യുന്നഓരോ കെട്ടിനും 

1 പൈസ . 


-പ 


t 


( 2) 


മാസ ശമ്പളക്കാർ : 


1 . 
2 . 


കാർക്ക് 


450 രൂപ ശമ്പളം 


ക്ഷാമബത്ത 


മാസ 


കണം, 


6 


6 
കാമബത്ത 


ജില്ലാ തലസ്ഥാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിബറോഓഫ് ഇക്ക 
ണോമിക്സ്, ആൻറ് സ്ററാററിസ്ററിക്സ് പ്രസിദ്ധീകരിക്കുന്ന ജീവിത 
നിലവാര സൂചികയിൽ (പുതിയ സീരീസം) 1983 മാർച്ച് മാസത്ത 
സൂചികയിൽ മേൽ വർദ ° ധിക്കുന്ന ഓരോ 5 (അഞ്ച്) പോയിൻറിനും 
ദിവസ ശമ്പളക്കാർക്ക് 30 (മുപ്പത്) പൈസ ക്ഷാമബത്ത കൊടുക്കേണ്ടതാണ്. 

ശമ്പളക്കാർക്ക് ഓരോ 5 (അഞ്ച്) പോയിൻ വർദ്ധനവിന് (പതി 
മാസം 9 (ഒൻപത്) - രൂപാ ക്ഷാമബത്തയായി കൊടുക്കേണ്ടതാണ്." 
ബീഡി തെറുപ്പുകാർക്ക് ക്ഷാമബത്ത " നല്കുന്നതിന് ഒരു 

തൊഴി 
ലാളിയുടെ ഒരു ദിവസത്തെ കുറഞ്ഞ 

ഉൽപ്പാദനം 800 ബീഡി ആയിരി 
ഒരാഴ്ചക്കാലത്തേക്ക്, അതായത 

ദിവസങ്ങളിലുളള 

ആകെ 
ഉൽപ്പാദനം എടുക്കുമ്പോൾ .. വരുന്ന ഓരോ 800 ബീഡിക്കും 

ഒരു 
ക്ഷാമബത്ത നല്കേണ്ടതാണ്. ഒരാഴ്ചക്കാലത്തേയ്ക്ക് അതായത് 
പ്രവർത്തിദിവസങ്ങൾക്ക്. ഏററവും കൂടിയത് 6 ദിവസത്ത 
മാത ലഭിക്കുകയുള്ളൂ . 

• പ്രവർത്തി ചെയ്ത ദിവസങ്ങൾ മാ തമ 
ക്ഷാമബത്തയ്ക്ക്, 

അർഹമാകുകയുളളൂ . 
ലേബിളിംഗിലും പായ്ക്കിംഗിലും 
ക്ഷാമബത്ത ലഭിക്കണമെങ്കിൽ 
സിംഗിൾ ലേബിളിംഗിൽ ഒരു തൊഴിലാളി ഒരു ദിവസം ചുരുങ്ങിയത് 125 
പേയ്ക്ക തീർത്തിരിക്കണം. ഡബിൾ ലേബിളിംഗിൽ ആണെങ്കിൽ ഒരു 
ദിവസം ചുരുങ്ങിയത്, 100 പേയ്ക്ക് തീർത്തിരിക്കണം. 
ചുരുട്ട് ( സിഗാർ) നിർമ്മിക്കുന്ന തൊഴിലാളിക്ക്. 

ക്ഷാമബത്ത ലഭി 
ക്കുവാൻ ഉളളാട്ടിലക്കാരൻ ഒരു ദിവസംചുരുങ്ങിയത് 900 ചുരുട്ടും മേലാട്ടി 
ലക്കാരൻ - ഒരു ദിവസം ചുരുങ്ങിയത് 100 ,ചുരുട്ടും ഉണ്ടാക്കേണ്ടതാണ്. 

മേലാട്ടിലക്കാരൻ തന്നെ്. ഉളളാട്ടിലക്കാരന്റെ ജോലിയും ചെയ്യുകയാണെങ്കിൽ 
ഒരു ദിവസം ചുരുങ്ങിയത് 

6 0 0 

ചുരുട്ട് നിർമ്മിച്ചിരിക്കണം. 
ൽ .6 . - ഗ്യാരൻറീഡ് - മിനിമം വേജസ് 
ബീഡി . സിഗാർ വ്യവസായത്തിൽ ജോലി 

ചെയ്യുന്ന തൊഴിലാളി 
കൾക്ക് ഗ്യാരൻറീഡ് മിനിമം വേതനമായി ഒരു ദിവസത്തേയ്ക്ക 
( കമത്തിൽ 

കൊടുക്കേണ്ടതാണ്. 
7 . വേറെ ശുപാർശകൾ 

പ്രസിദ്ധീകരിക്കപ്പെടുന്ന മിനിമം വേതനത്തിൽ കൂടിയ നിരക്കിൽ 
ഏതെങ്കിലും സ്ഥാപനത്തിലെ ഏതെങ്കിലും തൊഴിലാളിക്ക് വേതനം, 
കാമബത്ത എന്നിവ ലഭിച്ചുവരികയാണെങ്കില് 

ആ പ്രകാരമുളള തൊഴിലാ 
ളിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേതന നിരക്കാ, ക്ഷാമബത്ത നിരക്കോ കുറയ് 
ക്കുവാൻ പാടില്ല . 

By order of the Governor , 

U. MalaBALA Rao , 
Commissioner and Secretary to Government . 


6 രൂപ 


Explanatory Note 
( This does not form part of the notification but is intended to indicate 
its general purport.) 

As per orders issued in G.O. Rt. No. 666 /81 /LBR dated 16-5-1981 the 
Government appointed a Committee to advise the Government in the 
matter of revision of wages payable to the employees in the Beedi Industry . 
This Committee since submitted its report and the same was referred to the 
Minimum Wages Advisory Board . The advice of the Board has also been 
received . 

Government have now decided to revise the minimum rates of wages 
payable to the employees working in Beedi and Cigar Industry on the basis 
of the Committee report. 

This notification is intended to achieve the above object. 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1984 . 


